- Reg. No. രജി. നമ്പർ 
KL / TV( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


OVERNM 


സ 
MENT OF 


KEDALA 


് 


जपतर 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LV 
വാല്യം 55 


17th August 2010 

2010 ആഗസ്റ്റ്17 
26th Sravana 1932 
1932 ശ്രാവണം 26 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Forest Department 


വൈൽഡ് ലൈഫ് ഡിവിഷൻ, ശെന്തുരുണി 

ദർഘാസ് പരസ്യം 


നമ്പർ എസ് . ഡി .III - 940 / 2010 . 

2010 ജൂ ലൈ 31. 
- താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് കേരള പൊതുമരാമത്ത് 
വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യോഗ്യതയുള്ള കരാറുകാരിൽ 
നിന്നും പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുളള 
മുദ്രവച്ച മൽസ ര സ്വഭാ വമുള്ള ദർഘാ സു കൾ വെവ്വേറേ 
ക്ഷണിച്ചുകൊള്ളുന്നു. ദർഘാസുകൾ 7 - 9- 2010 ഉച്ചയ്ക്ക് 2 മണി 
വരെ സ്വീകരിക്കുന്നതും അന്നേദിവസം വൈകിട്ട് 3 മണിക്ക് 
താഴെ ഒപ്പുവെച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാ ല യ ത്തിൽ വച്ച് 
ഹാജരുളള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസ് 
തുറന്ന് പരിശോധിക്കുന്നതുമായിരിക്കും. നിശ്ചിത ദിവസം 
എന്തെങ്കിലും കാരണവശാൽ ടെണ്ടർ നടക്കാതിരുന്നാൽ 
14 - 9 - 2010 - നോ 17- 9 - 2010 - നോ നിശ്ചിത സ്ഥലത്തും സമയത്തും 
വീണ്ടും ടെണ്ടർ നടത്തുന്നതായിരിക്കും. 
കമ 

നിരത 
ജോലിയുടെ പേരും 
നമ്പർ 

- ദ്രവ്യം 
അടങ്കൽതുകയും 

രൂപ 
1 ശെന്തുരുണിവന്യജീവി സങ്കേതത്തിനുള്ളിൽ 
പട്ടക്കുളം ഭാഗത്ത് ആന്റി പോച്ചിംഗ് ക്യാമ്പ് 

ഷഡിന്റെ നിർമ്മാണം - രൂപ 5, 00,000 12, 500 
2 ഒറ്റക്കൽ ഇൻസ്പെക്ഷൻ ബംഗ്ലാ വിന്റെ 
അറ്റകുറ്റപ്പണികൾ രൂപ 1,00,000 

2, 500 


ദർഘാസ് ഫാറത്തിന്റെ വില ക്രമ നമ്പർ 1 - ന് രൂപ 
1,000 + 4 % വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 400 + 4 % വാറ്റ്. 

- ജോലി തീർക്കേണ്ട പരമാവധി സമയം ക്രമനമ്പർ 1- ന് 
എഗി മെന്റ് തീയതി മുതൽ 6 മാസം, കമ ന മ്പർ 2 - ന് 
എഗ്രിമെന്റ് തീയതി മുതൽ 3 മാസം. 

- ദർഘാസ് ഫാറങ്ങളും മറ്റ് വിശദവിവരങ്ങളും ശെന്തുരുണി 
വൈൽഡ് ലൈഫ് ഡിവിഷനാഫീസിൽനിന്നും ദർഘാസ് 
സ്വീകരിക്കുന്ന അവസാന ദിവസമായ 7 - 9 - 2010 - ന് ഉച്ചയ്ക്ക് 
1 മണിവരെ ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില 
വിൽപ്പന നികുതി അടക്കം രൊക്കം പണമായി അടച്ച് 
രേഖാമൂലം ദർഘാസ് ഫോറത്തിന് അപേക്ഷിക്കേണ്ടതാണ്. 
ഫോറത്തിന്റെ വില യാതൊരു കാരണ വശാലും തിരിച്ചു 
നൽകുന്നതല്ല. ദർഘാസ് പ്രമാണങ്ങൾ കൈമാറ്റം ചെയ്യാൻ 
പാടുള്ളതല്ല. ദർഘാസ് പ്രമാണത്തോടൊപ്പം 50 രൂപ വിലയുള്ള 
കേരള മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഉള്ളടക്കം ചെയ്തി 
രിക്കേണ്ടതാണ്. നിശ്ചിത നിരതദ്രവ്യം ശെന്തുരുണി വൈൽഡ് 
ലൈഫ് വാർഡന്റെ പേരിൽ പ്ളഡ്ജ് ചെയ്തും പ്രവൃത്തിയുടെ 
പേര് രേഖപ്പെടുത്തിയിരിക്കേണ്ടതുമാണ്. മേൽപ്പറഞ്ഞ വ്യവസ്ഥ 
കൾ പാലിക്കാത്തതും നേരിട്ട് സമർപ്പിക്കാത്തതുമായ ദർഘാസു 
കൾ സ്വീകരിക്കുന്നതല്ല . നിരതദ്രവ്യം പണമായോ ചെക്കായോ 
ഇന്ദിരാവികാസ് പത്രമായോ സ്വീകരിക്കുന്നതല്ല. നിരതദ്രവ്യം 
ദേശസാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കിലെ ഡി . ഡി . യായി സ്വീകരി 
ക്കുന്നതാണ്. കേരള നിർമ്മാണത്തൊഴിലാളി ക്ഷേമനിധി നിയമ 
മനുസരിച്ച് പ്രവൃത്തിലഭിക്കുന്ന കരാറുകാരൻ പ്രവർത്തിയുടെ 
മൊത്തം ചെലവിന്റെ 1 % ക്ഷേമനിധിയും നില വിലുള്ള 
നിയ മ മ നു സ രിച്ചുള്ള മറ്റ് നികുതികളും അടയ്ക്കുവാൻ 
ബാധ്യസ്ഥനാണ്. 


17th AUG. 2010] 


FOREST DEPARTMENT 


414 


പട്ടിക 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം പൊതു അവധി 
പ്രഖ്യാപിച്ചാൽ അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിതസമയത്ത് 
ദർ ഘാ സു കൾ സ്വീക രി ക്കുന്ന തും തുറക്കുന്ന തു 
മായിരിക്കും. 19 - 8 - 1997 - ലെ കേരള സർക്കാർ ഉത്തരവ് നമ്പർ 
ജി. ഒ.( പി ) 84/ 97/ പി & റ്റി വ്യവസ്ഥകൾ ഉൾപ്പെടെ പൊതുമരാമത്ത് 
വകുപ്പിലെ ദർഘാസിനെ സംബന്ധിച്ച് എല്ലാ വ്യവസ്ഥകളും ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. 


ഡിപ്പോ തീയതി 


ഇനം/ഉദ്ദേശ അളവ് 
തേക്ക് ഘന വെള്ള ഈട്ടി 
( ക്യൂ . മീ.) മരം മരം ( ക്യൂ . മീ .) 

( ക്യൂ . മീ.) ( ക്യു . മീ.) 


തലക്കോട് 


4- 9 -2010 


100 


50 


കോതമംഗലം 15 - 9 - 2010 


100 


20 


വൈൽഡ് ലൈഫ് വാർഡന്റെ 

( ഒപ്പ്) 
കാര്യാലയം, 

വൈൽഡ് ലൈഫ് വാർഡൻ 
തെന്മല , ഡാം പി . ഒ . ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 
e -mail:ww -shendurney @ forest.kerala .gov.in 


വെട്ടിക്കാട് 


2 - 9- 2010 


50 


50 


നിരതദ്രവ്യം: 

തേക്ക്, ഈട്ടി-- 20, 000 രൂപ. 
മറ്റിനം 10 ,000 രൂപ. 


TIMBER SALES DIVISION , KOTTAYAM 


AUCTION - CUM - TENDER NOTICE 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 200 + വില്പന 
നികുതി. 


No. TS2-1498/2009 . 


30th July 2010. 


( Sd ) 


Divisional Forest Office, 
Kottayam. 


Divisional Forest Officer 

(For and on behalf of 
the Governor of Kerala ). 


The undermentioned quantity of timber kept in each 
timber depots under Timber Sales Division , Kottayam will 
be sold in Public Auction - cum -tender on the dates noted 
against each depot. The sale will be subject to the 
conditions notified in the Kerala Gazette No. 50 dated 
22 -12 - 2009 by the Chief Conservator of Forests vide 
Letter No. Pro. 5-6835 /09 dated 2- 12 -2009. Further details 
can be had from Timber Sales Division , Kottayam and 
corresponding depots during the working hours. 


കോട്ടയം ഡിവിഷൻ 


ദർഘാസ്/ ലേല പരസ്യം 


- (1) 


SCHEDULE 


നമ്പർ സി1- 9328 / 2009. 


2010 ജൂ 


ലൈ 31. 


Class/Approximate Quantity 
Depot Date Teak Other Soft Rose 

(mº) species wood wood 

- ( m ) ( m ) ( m ) 
Vettikkadu 2 -9 -2010 50 20 
Kothamangalam 15 -9-2010 100 
Thalakkodu 49 -2010 100 


- കോട്ടയം ഡിവി ഷനിലെ കുമളി റെയി ബിൽപ്പെട്ട 
വണ്ടൻമേട് സെക്ഷനിൽ ആഫീസ് കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിരി 
ക്കുന്ന യൂക്കാലി ബില്ലറ്റുകളും യൂക്കാലി വിറകും 2- 2 -2010 - ലെ 
കേരള ഗവൺമെന്റ് ഗസറ്റ് ഷീറ്റ് 88 - ൽ പ്രസിദ്ധപ്പെടുത്തിയതും 
താഴെ രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലത്തും സമയത്തും കോട്ടയം 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം ചുമതലപ്പെടു 
ത്തുന്ന ഉദ്യോഗസ്ഥനോ വനം വകുപ്പിലെ ലേലനിബന്ധന 
കൾക്ക്വിധേയമായി ദർഘാസ്/ ലേലം ചെയ്ത്വിൽക്കുന്നതാണ്. 
ലേല ദിവസം പൊതു അവധിയായി വരുന്ന പക്ഷം പിറ്റേ 
ദിവസം ടി സമയത്തും സ്ഥലത്തും വച്ച് ലേലം നടത്തുന്നതാണ്. 
നിശ്ചിത തീയതിയിൽ ലേലം നടക്കാതെ വന്നാൽ 6 - 9- 2010 -ാം 
തീയതി നിശ്ചിത സ്ഥലത്തും സമയത്തും വെച്ച് ദർഘാസ് 
ലേലം നടത്തുന്നതായിരിക്കും. 


EMD : 

Teak - Rs. 20,000 . 


Other species — Rs. 10 ,000 . 
Value of tender form - Rs. 200 + VAT. 


- സ്ഥലം സമയം തീയതി ഇനം 


അളവ് 


കോട്ടയം ഗവൺമെന്റ് തടി വില്പന വിഭാഗത്തിന്റെ 
കീഴിലുള്ള ഡിപ്പോ കളിലെ തടി യി ന ങ്ങ ൾ താഴെ 
പറയുന്ന തീയതികളിൽ 22 -12 - 2009- ലെ കേരള ഗസറ്റ് നമ്പർ 
50 - ൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ( സംരക്ഷണം) 
2 - 12 - 2009 -ാം തീയതിയിലെ പാ . 5 - 6835 /09 -ാം നമ്പരായി 
പ്രസിദ്ധീകരിച്ചിട്ടുള്ള നിബന്ധനകൾക്ക് വിധേയമായി ദർഘാസ്/ 
ലേല വ്യവസ്ഥപ്രകാരം വില്ക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 
ഈ ഓഫീസിലോ ഡിപ്പോ ഓഫീസുകളിലോ ബന്ധപ്പെടേണ്ടതാണ്. 


വണ്ടൻമേട് 12 മണി 30 -8 -2010 യൂക്കാലി 
സെക്ഷൻ 

അല്ലെങ്കിൽ ബില്ലറ്റുകൾ, 7 MT 
ഓഫീസ് 

യൂക്കാലി 
കോമ്പൗണ്ട് 

വിറക് 


6 - 9 - 2010 


2 


MT 


17th AUG. 2010 ] 


FOREST DEPARTMENT 


415 


- ( 2 ) 


നമ്പർ എ2- 5114 / 2010. 


2010 ജൂ 


ലൈ 31. 


11 മിനി ലോറി 


KL9A - 1359 


എരുമേലി 
റെയിഞ്ചാഫീസ് 
കോമ്പൗണ്ട് 


9 , 


ആട്ടോറിക്ഷ 
ആട്ടോറിക്ഷ 


KL10F - 7421 
KL37 - 4827 


- 


13 


കുമളി 
റെയിഞ്ചാഫീസ് 
കോമ്പൗണ്ട് 
എരുമേലി 
റെയിഞ്ചാഫീസ് 
കോമ്പൗണ്ട് 


14 ആട്ടോറിക്ഷ 


KL6-9677 


- 15 


ലോറി 


KRF -8093 


കോട്ടയം ഡിവിഷൻ ഓഫീസിൽ വച്ച് താഴെ പട്ടികയിൽ 
പറയുന്നതും വനം കുറ്റകൃത്യത്തിൽ പടിച്ചെടുത്തതും മുൻ 
ലേലത്തിൽ വിറ്റുപോകാത്തതുമായ വാഹനങ്ങൾ യഥാസ്ഥിതിയിൽ 
വിൽക്കുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ 2010 സെപ്റ്റംബർ 8 -ാം 
തീയതി പകൽ 1 മണിവരെ സ്വീകരിക്കുന്നതാണ്. ഓരോ 
വാഹ ന ത്തിനും പ്രത്യേകം പ്രത്യേകം ദർഘാ സു കൾ 
സമർപ്പിക്കേണ്ട താ ണ്. അന്നേ ദിവസം പകൽ 3 മണിക്ക് 
സ്ഥലത്ത് ഹാജരുള്ള ദർഘാസുകാരെ ഉൾപ്പെടുത്തി കോട്ടയം 
ഡിവി ഷ ണൽ ഫോറസ്റ്റാഫീസറോ അദ്ദേഹം അധികാ ര 
പ്പെടു ത്തുന്ന ഉദ്യോഗസ്ഥനോ കോട്ടയം കളക്ടറേറ്റിലെ 
ഡിവിഷണൽ ഫോറസ്റ്റാഫീസിൽ വച്ച് ലേലം ചെയ്യുന്നതും 
ദർഘാസുകൾ തുറന്ന് പരിശോധിക്കു ന്ന തു മാ യി രിക്കും. 
സാങ്കേതിക കാരണങ്ങളാൽ അന്നേ ദിവസം ദർഘാസ്/ ലേലം 
നടക്കാതെ വന്നാൽ ഈ പ്രക്രിയ 15-9-2010 - ന് ഇതേ സമയത്ത് 
നടത്തുന്നതുമായിരിക്കും. ടെണ്ടർ ഫോറം അന്നേ ദിവസം 
പകൽ 12 മണി വരെ നൽകു ന്ന താ ണ് . ലേല ത്തിലോ 
ദർഘാസിലോ ഏറ്റവും കൂടുതൽ തുക വിളി കേട്ടവരുടെ 
രേഖ പ്പെടു ത്തി യ വരുടെ പേരിൽ ലേലം/ ദർഘാസ് 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമായിരിക്കും. 


- പട്ടിക 


നിരതദ്രവ്യം ഓരോ വാഹനത്തിനും 1,000 രൂപ വീതം. 
ദർഘാസ് ഫോറത്തിന്റെ വില 150 രൂപ + വിൽപ്പന നികുതി. 
വാഹനത്തിന് നൽകുവാൻ ഉദ്ദേശിക്കുന്ന കൂടിയ വില ദർഘാസ് 
ഫോറ ത്തിൽ വ്യക്ത മായി അക്ക ത്തിലും 
അക്ഷരത്തിലും രേഖപ്പെടുത്തേണ്ടതാണ്. ദർഘാസ് നൽകിയ 
വാഹനത്തിന്റെ നമ്പർ കവറിന് പുറത്ത് എഴുതിയിരിക്കണം. 
ദർഘാസ് നൽകിയ വാഹനത്തിന്റെ ലേലത്തിൽ മാത്രമേ 
അതതു ദർഘാസുകാരന് പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളു. 
ലേലത്തിൽ/ ദർഘാസിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ 
അവരെ തിരിച്ചറിയുവാൻ ആവശ്യമായ ഏതെങ്കിലും ആധികാരിക 
രേഖ ഹാജരാക്കേണ്ടതാണ്. ഓരോ വാഹനത്തിനും വെവ്വേറെ 
ദർഘാസുകൾ നൽകേണ്ടതാണ്. ദർഘാസ്/ ലേലത്തുക ഓരോ 
വാഹനത്തിനും 10 ,000 ( പതിനായിരം ) രൂപയിൽ കുറയുന്ന 
പക്ഷം തുക മുഴുവനായും ലേലദിവസം ഒടുക്കേണ്ടതാണ്. 10 , 000 
( പതിനായിരം ) രൂപയിൽ കൂടുന്നപക്ഷം പകുതി വിലയോ 10 ,000 
രൂപയോ ഏതാണ് കൂടുതൽ ആയത് ലേലദിവസം തന്നെ 
അട യ് ക്കേ ണ്ട താ ണ് . വിശ ദ മായ ലേല നി ബ ന്ധ ന കൾ 
ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്നതും ആയതിന്റെ കോപ്പി ഈ 
ആഫീസിൽ നിന്നും ലഭിക്കുന്നതുമായിരിക്കും. മേൽപ്പറഞ്ഞ 
വാഹനങ്ങളിൽ നിന്നും ഏതെങ്കിലും വാഹനങ്ങൾ ലേലത്തിൽ 
നിന്നും ഒഴി വാ ക്കു ന്ന തിനും പുതു താ യി ഏതെ ങ്കിലും 
വാഹനങ്ങൾ ഉൾപ്പെടുത്തുന്നതിനും ഡിവിഷണൽ ഫോറസ്റ്റാഫീസർക്ക് 
അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 


ക്രമ 
നമ്പർ 


ക 


ഇനം 


ഇനം 


രജിസ്റ്റർ 
നമ്പർ 


ഇപ്പോൾ 
- സൂക്ഷിച്ചിരിക്കുന്ന 

സ്ഥലം 
(4) 


(1) 


(2) 


(3) 


ജീപ്പ് 


KRO -2760 


കുമളി റെയിഞ്ച് 
ആഫീസ് 
കോമ്പൗണ്ട് 


ജീപ്പ് 
ജീപ്പ് 


KLK -6700 
KLI-3014 
KEE -3591 


ലേല തീയതി- - 8 - 9 - 2010 . 


ജീപ്പ് 


അടുത്ത ലേല തീയതി- - 15 -9 - 2010. 


അയ്യപ്പൻ കോവിൽ 
റെയിഞ്ചാഫീസ് 
കോമ്പൗണ്ട് 


ലേല സ്ഥലം ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, കോട്ടയം. 


നിബന്ധനകൾ 


KLZ - 2619 


ലോറി 
ജീപ്പ് 


ഇല്ല 


- 1. ഓരോ വാഹനത്തിനും വെവ്വേറെ ദർഘാസുകൾ നൽകേ 
ണ്ടതാണ്. 


ജീപ്പ് 


ഇല്ല 
KLU - 6514 


ജീപ്പ് 


നഗരമ്പാറ 
റെയിഞ്ചാഫീസ് 
കോമ്പൗണ്ട് 


9 


ബൈക്ക് കാലിബർ KL7- Y-3305 


നഗരമ്പാറ 
റെയിഞ്ചാഫീസ് 
കോമ്പൗണ്ട് 


- 2. ബന്ധ പ്പെട്ട റെയി ഞ്ചാ ഫീ സറുടെ/ഉദ്യോ ഗ സ്ഥന്റെ 
അനുമതിയോടെ വാഹനങ്ങൾ പരിശോധിച്ച് അവയുടെ തത്സമയ 
അവസ്ഥ ബോദ്ധ്യപ്പെടേണ്ടതാണ്. ദർഘാസുകൾ/ ലേലം കഴിഞ്ഞ് 
ലഭിക്കുന്ന പരാതികൾ സ്വീകരിക്കുന്നതല്ല. 
- 3. ലേലം/ ദർഘാസുകളിൽവെച്ച് ഏറ്റവും കൂടുതൽ തുക 
രേഖപ്പെടുത്തുന്ന വാഗ്ദാനം ചെയ്യുന്നവരുടെ പേരിൽ ലേലം/ 
ദർഘാസ് താൽക്കാലികമായി ഉറപ്പിക്കുന്നതാണ്. മറ്റ് ദർഘാസു 
കാരുടെ നിരതദ്രവ്യം ലേലം/ ദർഘാസ് ദിവസം തന്നെ തിരികെ 
നൽകുന്നതാണ്. 

4. ദർഘാസ്/ ലേല സംഖ്യ ഓരോ വാഹനത്തിനും 1,000 
( ആയിരം) രൂപയോ അതിൽ കുറവോആണെങ്കിൽ നിരതദ്രവ്യം 
കഴിച്ചുള്ള ബാക്കി മുഴുവൻ തുകയും ദർഘാസ്/ ലേല ദിവസം 


10 പിക്കപ്പ് ജീപ്പ് 


KL11 -5 - 3390 


എരുമേലി 
റെയിഞ്ചാഫീസ് 
കോമ്പൗണ്ട് 


17th AUG. 2010 ] 


FOREST DEPARTMENT 


416 


പുതിയവ ചേർക്കുന്നതിനും ലേല ദർഘാസ് ദിവസം മാറ്റി 
വെക്കാനുമുള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റാഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. 

13 . ലേല ദർഘാസിന്മേൽ നിയമപ്രകാരവും വനംവകുപ്പിലെ 
- നില വിലുള്ള ചട്ടപ്രകാരമുള്ള പോസ്റ്റ് ഓഫർ സൗകര്യം 
ലഭ്യമായിരിക്കും. 8 - 9 -2010 - ലെ ലേലത്തിൽ വിളികൊള്ളാത്ത 
വാഹനങ്ങളും മതിയായ വില ലഭിക്കാത്ത വാഹനങ്ങളും തുടർ 
ലേല തീയതിയായ 15- 9 - 2010 - ന് ലേലം നടത്തുന്നതായിരിക്കും. 
14. മേൽപ്പറഞ്ഞവ കൂടാതെ ഗസറ്റ് വിജ്ഞാപന പ്രകാരം 
നില വിലുള്ള ദർഘാസ്/ ലേല വ്യവസ്ഥകളും ഇതിനും 
ബാധകമായിരിക്കും. 


തന്നെ ഒടുക്കേണ്ടതാണ്. 10,000 രൂപയിൽ കൂടുതലാണെങ്കിൽ 

ലേ സംഖ്യ യുടെ പകുതി തുക കുറ ഞ്ഞത് 10 , 000 
(പതിനായിരം) രൂപ നിരതദ്രവ്യം ഉൾപ്പെടെ ദർഘാസ് ദിവസം 
തന്നെ ഒടു ക്കേ ണ്ടതും ബാക്കി തുകയും നികു തി കളും 
ദർഘാസ്/ ലേലം അംഗീകരിച്ച് അറിയിപ്പ് കിട്ടി 15 (പതിനഞ്ച്) 
ദിവസങ്ങൾക്കുള്ളിൽ ഒരുക്കി വാഹനം ഏറ്റെടുക്കേണ്ടതാണ്. 
ഇപ്രകാരം ബാക്കി തുക ഒടുക്കി വാഹനം ഏറ്റെടുക്കാതെ 
വന്നാൽ ദർഘാസുകാരൻ/ ലേലക്കാരൻ രേഖാമൂലം ആവശ്യപ്പെ 
ടു ന്ന പക്ഷം ബാക്കി തുക ഒടു ക്കാനും വാഹനം നീക്കം 
ചെയ്യാനും 15 ദിവസംകൂടി അനുവദിക്കുന്നതാണ്. ഇപ്രകാരം 
ദീർഘിപ്പിച്ചു നൽകേണ്ട കാലത്തേക്ക് ബാക്കി തുകയ്ക്ക് 18 
( പതിനെട്ട്) ശതമാനം പലിശയും ദിവസം 20 ( ഇരുപത്) രൂപ 
ക്രമത്തിൽ തറവാടകയും ഈടാക്കുന്നതാണ്. ദീർഘിപ്പിച്ചു 
നൽകുന്ന കാലാവധി ഒരു ദിവസത്തേക്കാണെങ്കിൽപോലും 
പലിശ ഒരുമാസത്തേക്ക് കണക്കാക്കുന്നതായിരിക്കും. 
- 5. മേൽപ്പറഞ്ഞ പ്രകാരം ദീർഘിപ്പിച്ചുനൽകിയ കാലാവധിക്കു 
ള്ളിലും ബാക്കി തുക ഒടുക്കി വാഹനം നീക്കം ചെയ്യുന്നില്ലാ 
യെങ്കിൽ ടി വാഹനം ദർഘാസുകാരന്റെ നഷ്ടോത്തരവാദിത്വ 
ത്തിൽ പുനർ ലേലം/ദർഘാസ് അടിസ്ഥാനത്തിൽ വിൽക്കു 
ന്നതും വീഴ്ച വരുത്തിയ ദർഘാസുകാരൻ സർക്കാരിലേക്ക് 
ഒടുക്കിയിട്ടുള്ള തുക സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും പുനർ 
ലേ ത്തിന്/ദർഘാ സിന് ഉണ്ടാകുന്ന നഷ്ടം ആദ്യ 
വീഴ്ചക്കാരനിൽ നിന്നും നിയമാനുസരണം ഈടാക്കുന്നതുമായിരിക്കും. 
- 6. കൂടു തൽ തുക വാഗ്ദാനം ചെയ്യുന്ന ദർഘാസ് 
ലേലക്കാരൻ മേൽപ്പറഞ്ഞ പ്രകാരം ദർഘാസ്/ ലേല തുക 
ഒടുക്കുന്നതിന് തയ്യാറാകുന്നില്ലായെങ്കിൽ ടിയാൻ ഒടുക്കിയ 
നിരതദ്രവ്യ സംഖ്യ സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും 5 -ാം 
ഖണ്ഡികയിൽ പറഞ്ഞപ്രകാരം ടിയാന്റെ പേരിൽ നടപടികൾ 
കൈക്കൊള്ളുന്നതുമായിരിക്കും 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, 

( ഒപ്പ്) 
കോട്ടയം. 

- ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ. 


TIMBER SALES DIVISION , PALAKKAD 

TENDER -CUM -AUCTION SALE NOTICE 
- No. TSP2 -1831/2009. 

26th July 2010 . 


It is hereby notified for the information of the public 
that the Tender- cum auction sale of Timber etc. mentioned 
in the schedule will be conducted at 10 a . m . subject to the 
sale conditions published in Kerala Gazette No. 50 dated 
29 - 12 - 2009 subject to the sale conditions, by the Chief 
Conservator of Forests (P ), Thiruvananthapuram vide 
Pro .(5 ) 6835 / 09 dated 2 - 12 -2009 . Further details can be had 
from the Depot Officer and from this office during office 
hours. 


- 7. ദർഘാസ്/ ലേലം പി. സി . സി . എഫ്.- ന്റെ അംഗീകാര 
ത്തിന് വിധേയമാണ്. 


EMD : Teak - Rs. 20, 000. 

Others - Rs. 10, 000 . 
Cost of tender form — Rs. 200 + VAT. 


SCHEDULE 


Depot 


- 8. ദർഘാസ്/ ലേലം സ്വീകരിക്കുന്നതിനും ആവശ്യമെങ്കിൽ 
കാരണം കാണിക്കാതെ നിരസിക്കുന്നതിനും ഉള്ള അധികാരം 
ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 
- 9. ദർഘാസ് തുറക്കുന്ന/ ലേലം നട ത്തുന്ന ദിവസം 
പണിമുടക്കോ പൊതു അവധിയോ പ്രഖ്യാപിക്കപ്പെടുകയോ മറ്റേ 
തെങ്കിലും കാരണ വശാൽ ലേലം/ ദർഘാസ് നട ത്തു വാൻ 
കഴിയാതെ വരികയോ ചെയ്താൽ അടുത്ത പ്രവൃത്തിദിവസം 
നിശ്ചിത സ്ഥലത്തും സമയത്തും ദർഘാസുകൾ സ്വീകരിക്കു 
ന്നതും തുറക്കുന്നതുമായിരിക്കും/ ലേലം നടത്തുന്നതുമായിരിക്കും. 
10. വാഹ ന ങ്ങ ളുടെ ആർ. സി . ബുക്കു കൾ ലഭ്യ മ ല്ല . 
ദർഘാസുകാരൻ സ്വന്തം ഉത്തരവാദിത്വത്തിലും ചെലവിലും 
ഡ്യൂപ്ലിക്കേറ്റ് ആർ. സി. ബുക്കുകൾ ലഭ്യമാക്കാൻ നടപടികൾ 
സ്വീകരിക്കേണ്ടതാണ്. 


Auction 
Date 


Teak 
Poles 
( Nos.) 
(4) 
200 


Misc 
Timbers 
( M3) 
(5) 
125 


- (1 ) 
Nedumgayam 
(Malappuram ) 


(2) 
6 -9-2010 


Teak 
Timber 
| ( MS ) 

(3) 
- AII-5 

AII- 5 
AIV - 5 
BI- 5 
B II - 45 
B III - 90 
BIV - 75 

CI- 5 
CII -30 
CIII - 60 
CIV -60 
BS- 40 


11 . ദർഘാസ് ഫോറം ആവ ശ്യ മു ള്ള വരും ലേല ത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവരും അവരെ തിരിച്ചറിയുന്നതിന് 
ബന്ധ പ്പെട്ട വില്ലേജാഫീ സർ നൽകിയ കൈയൊപ്പ് 
സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റോ മറ്റ് ആധികാരിക രേഖകളോ 
സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 


12 . യാതൊരു കാരണവും കാണിക്കാതെതന്നെ ഏതെങ്കിലും 
വാഹനം ലേലത്തിൽ നിന്നും ഒഴിവാക്കുന്നതിനും ലിസ്റ്റിൽപ്പെടാത്ത 


17th AUG 2010] 


FOREST DEPARTMENT 


417 


(5) 


(1) 


(2) 


(4) 


- (1) 
Walayar 
( Palakkad) 


(2 ) 
18-9- 2010 


(4) 
- 


20 


18 - 9 - 2010 


വാളയാർ 
( പാലക്കാട്) 


(3) 
BI-5 
B I - 40 
BIII - 25 
BIV -5 

CI-5 
C II -40 
CIII -30 
CIV-20 


(3) 
- ബി I-5 
ബി II -40 
ബി III- 25 
ബി IV - 5 

സി I-5 
സി II- 40 
സി III- 30 
സി IV -20 
ബി.എസ്. 10 


BS- 10 


40 


28 - 9 -2010 


- 40 


Aruvakkode 
(Malappuram ) 


അരുവാക്കോട് 28 - 9 - 2010 
( മലപ്പുറം) 


| BI- 5 

B II - 20 
BIII - 40 
BIV -30 

CI-5 
C II- 10 
CIII - 20 
CIV-20 
BS-30 


-- ബി I- 5 

ബി II - 20 
ബി III - 40 
ബി IV- 30 
- സി I- 5 

സി II - 10 
സി III - 20 
സി IV -20 


ബി.എസ്.- 30 


വിശദവിവരങ്ങൾക്ക് ഈ ഓഫീസിലോ ഡിപ്പോഓഫീസിലോ 
ബന്ധപ്പെടേണ്ടതാണ്. 


പാലക്കാട് തടി വിൽപ്പന വിഭാഗത്തിന്റെ കീഴിലുള്ള 
ഡിപ്പോകളിൽ അട്ടിവെച്ചിട്ടുള്ള തടിയിനങ്ങൾതാഴെ പട്ടികയിൽ 
പറയുന്ന തീയതികളിൽ രാവിലെ 10 മണിക്ക് കേരള സർക്കാർ 
ഗസറ്റ് നമ്പർ 50 തീയതി 29 - 12 - 2009, ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ ( സംരക്ഷണം), തിരുവനന്തപുരം പാ . (5 ) -6835/ 09 
തീയതി 2 - 12 -2009 നമ്പരായുള്ള ഉത്തരവിന് വിധേയമായി 
ദർഘാസ്/ ലേല വ്യവസ്ഥകൾ പ്രകാരം വിൽക്കുന്നതാണ്. 


Office of the 
Divisional Forest Officer, 
Timber Sales Division , 
Palakkad . 


( Sd.) 
Divisional Forest Officer 
( For and on behalf of the 
Governor of Kerala ). 


നിരതദ്രവ്യം: തേക്കിന് രൂപ 20,000. 

മറ്റിനം - രൂപ 10 ,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 200 + വാറ്റ്. 


പട്ടിക 


ഡിപ്പോയുടെ ലേല 
- പേര് തീയതി 


തേക്കുതടി തേക്ക് പലജാതി 
( എം ) കഴ ( എം ) 

(എണ്ണം) 


ം ). 


(1) 


(2) 


(3) 


(4) 


(5) 


NEMMARA DIVISION 

TENDER NOTICE 
No. D -5175/ 2010 . 

- 29th July 2010 . 
Sealed competitive tenders are invited from registered 
and experienced P. W . D . Contractors for and on behalf of 
the Governor of Kerala by the Divisional Forest Officer, 
Nemmara for the execution of the following works shown 
in the schedule furnished below . Sealed covers 
superscribing the name of the work will be opened in the 
presence of the available contractors by the Divisional 
Forest Officer , Nemmara or any other officer authorized by 
him at the stipulated place and time as shown in the 
schedule . The tender forms will be supplied to the 
contractors only on production of their Registration Card 
and on payment of the cost and VAT of the tender form . 
The tender form is not transferable and the cost of the 
tender form is non -refundable under any circumstances . 

If the tender could not be conducted on the fixed 
day , due to any circumstances, the same will be 
conducted on the next working day at the stipulated 
place and time. 

The E .M . D . noted against each works should be 
paid along with the tender form by Fixed Deposit 
Certificates or DD drawn at any Nationalized Bank at 
Nemmara in favour of Divisional Forest Officer, Nemmara. 


6 - 9 -2010 


200 


125 


നെടുങ്കയം 
(മലപ്പുറം) 


എ II- 5 
എ III - 5 
എ IV - 5 
ബി I- 5 
ബി II - 45 
ബി III - 90 
ബി IV -75 
- സി I- 5 

സി II - 30 
സി III - 60 
സി IV - 60 


ബി.എസ്40 


17th AUG. 2010] 


FOREST DEPARTMENT 


418 


A preliminary agreement in the prescribed format in 
Kerala Government Stamp Paper worth Rs . 50 should be 
attached with the tender. Incomplete tender or the tender 
without the required EMD and preliminary agreement are 
liable to be rejected . The Divisional Forest Officer, 
Nemmara reserves the right to reject any tender without 
assigning any reasons . All the rules and regulations 
regarding tender in force in Public Works Department 
and Forest Department are applicable to this tender also . 
The Divisional Forest Officer will be at his liberty to 
exclude any of the works mentioned in the schedule from 
the tender. 


The successful tenderer should execute the 
agreement and commence the work within 15 days from 
the date of receipt of work order. If he fails to execute the 
agreement and to execute the work , the work will be 
re -tendered at the risk and loss of the original bidder or 
execute departmentally . 

More details of this tender can be had either from 
the Office of the Divisional Forest Officer, Nemmara or 
from the Range Office , Alathur and Kollengode . This 
tender notice is also available in the website of Forest 
Department www .keralaforest.org & www .fmis @ kerala.org ). 

If nobody comes forward and participate in the 
tender on 8- 9 - 2010 same will be conducted on 15 - 9 - 2010 
and 22 -9 - 2010 of the same place and time. Tender forms 
for the above tender will be issued till 4 p . m . on the 
previous day of the tender. 


- Cost of tender forms - Rs. 700 + VAT for Sl . No. 5 
and Rs. 400 + VAT for others. 

Last date and time of supply of tender form 
7 -9-2010 upto 4 p . m . - 

Last date and time of receipt of tender form 
8- 9- 2010 upto 11 a. m . 

Date , time and place of opening of tender forms— 
- 8 - 9 - 2010 , 12 Noon at Divisional Forest Office , Nemmara . 

Period of Contract — 6 months from the date of 
agreement or 31 -3 -2011 whichever is earlier . 

കേരള ഗവർണ്ണർക്കുവേണ്ടി ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർ, നെന്മാറ താഴെ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന 
(പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് പവ്യത്തി 
പരിചയവും നിശ്ചിത യോഗ്യതയുമുള്ള അംഗീക ത 
കരാറുകാരിൽനിന്നും മത്സരാടിസ്ഥാനത്തിലുള്ളദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ഓരോ പ്രവൃത്തിയുടെയും പേരെഴുതി 
മുദ്രവച്ച പ്രത്യേകം പ്രത്യേകം കവറുകളിൽ സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസുകൾതാഴെ പട്ടിക യിൽ കാണിച്ചിരിക്കുന്നതായ 
സമയത്തും സ്ഥലത്തുംവച്ച് നെന്മാറ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ 
ഹാജരായ കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
ദർഘാസ് ഫോറം അംഗീകൃത കരാറുകാർക്ക് അവരുടെ 
രജിസ്ട്രേഷൻ കാർഡ് കാണിച്ച് പ്രമാണത്തിന്റെ വിലയും 
നികുതിയും ഒടുക്കിയാൽ നൽകുന്നതാണ്. ദർഘാസുകൾ 

കൈമാറുവാൻ പാടുള്ളതല്ല . ദർഘാസിന്റെ വില മടക്കി 
നൽകുന്നതല്ല.ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം ദർഘാസ് 
നടത്താൻ സാധിക്കാത്തപക്ഷം തൊട്ടടുത്ത പ്രവർത്തി ദിവസം 
നിശ്ചിത സമയത്തും സ്ഥലത്തുംവച്ച് ദ ർ ഘാസുകൾ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 

താഴെ കൊടുത്തിട്ടുള്ള പട്ടികയിൽ പരാമർശിച്ച പ്രകാര 
മുള്ള നിരതദ്രവ്യം നെന്മാറ ഡിവി ഷ ണൽ ഫോറസ്റ്റ് 
ഓഫീസറുടെ പേരിൽ എടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റായോ പ്ലഡ്ജ് 
ചെയ്തിട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് രസീത് ആയോ ദർഘാ 
സിനോടൊപ്പം ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 50 രൂപ വിലയുള്ള 
കേരള സർക്കാർ മുദ്രപ്പത്രത്തിൽ നിശ്ചിത മാതൃകയിലുള്ള ഒരു 
പ്രാഥമിക ഉടമ്പടി ദർഘാസിനോടൊപ്പം ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 
താഴെ പരാമർശിച്ച പ്രകാരമുള്ള നിരതദ്രവ്യവും പ്രാഥമിക 
ഉടമ്പടിയും ഉള്ളടക്കം ചെയ്യാതെ സമർപ്പിക്കപ്പെടുന്ന ദർഘാസു 
കൾ നിരാകരിക്കപ്പെടുന്നതായിരിക്കും. ദർഘാസ് സംബന്ധമായി 
കൂടു തൽ വിവ ര ങ്ങൾ നെന്മാറ ഡിവി ഷ ണൽ ഫോറസ്റ്റ് 
ഓഫീസിൽ നിന്നോ കൊല്ലങ്കോട് ആലത്തൂർ ഫോറസ്റ്റ് 
റെയിഞ്ച് ഓഫീസുകളിൽ നിന്നോ അറിയാ വു ന്ന താ ണ്. 
പട്ടികയിൽ പരാമർശിക്കുന്നവയിൽ ഏതെങ്കിലും പ്രവൃത്തികൾ 
ഒഴിവാക്കാനുള്ള അധികാരം നെന്മാറ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറിൽ നിക്ഷിപ്തമാണ്. 

- വിജയിയായ ടെണ്ടറുകാരൻ, പ്രവൃത്തി നടത്താനുള്ള 
അ നുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് കൈപ്പറ്റി 15 
ദിവസത്തിനകം തന്നെ ഉടമ്പടിവച്ച് പവ്യത്തി 
തുടങ്ങേണ്ടതാണ്. ഏതെങ്കിലും പ്രവൃത്തിയുടെ ടെണ്ടർ 
ലഭിച്ചയാൾ ഉടമ്പടി വയ് ക്കാതിരിക്കുകയോ പവ്യത്തി 
ഏറ്റെടുത്ത് നടത്താതിരിക്കുകയോ ചെയ്യുന്നപക്ഷം പ്രസ്തുത 
പ്രവൃത്തി ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ റീടെണ്ടർ 
ചെയ്യുകയോ ഡിപ്പാർട്ട്മെന്റലായി ഏറ്റെടുത്ത് നടത്തുകയോ 
ചെയ്യുന്നതാണ്. 

- കേരള പൊതുമരാമത്ത് വകുപ്പിലും വനം വകുപ്പിലും 
ടെണ്ടർ സംബന്ധമായി നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും 
ഈ ടെണ്ടറുകൾക്കും ബാധകമായിരിക്കും. 


SCHEDULE 


EMD 


SL. 
No . 


Name of Work 
with Approximate PAC 


Rs. 


1 


3 


4 


Cost of construction of culvert at 
Karimala ( Chembakampalam ) Kollengode 
Range during 2010- 11 - Rs. 1,30, 000 3,250 
Construction of culvert at KFDC 
Road in Nelliyampathy Range 
Rs. 90 ,000 

2,250 
Cost of maintenance of Rosary Estate 
Kalam (Drying yard ) Nelliyampathy 
Range during 2010 - 11 - Rs. 2 , 85 ,000 7,150 
Cost of construction of Chapath at 
Nerchapara, Nelliyampathy Range 
Rs. 1, 82, 500 

- 4,600 
Cost of construction of Staff Quarters 
( Type II) at Kaikatty , Kollengode 
Range during 2010 - 11 - Rs. 7,70,000 19 ,250 
Cost of construction of Staff quarters , 
(Extending top portion ) Range Office 
Building, Kollengode Range during 
2010 -11 - Rs. 1 ,96, 000 

4,900 


5 


17th AUG. 2010] 


FOREST DEPARTMENT 


419 


3 ,250 


8 -9 - 2010 - ന് മേപ്പടി ടെണ്ടർ കൊള്ളുവാൻ ആരുംതന്നെ 

ജോലിയുടെ പേരും ഉദ്ദേശ അടങ്കൽ തുകയും കുറ്റ്യാടി 
മുന്നോട്ടുവരാത്തപക്ഷം ടി ടെണ്ടറുകൾ 15 - 9 - 2010 , 22 - 9 - 2010 റെയിഞ്ചിലെ പശുക്കടവ് സെക്ഷനിലെ ഫോറസ്റ്റ് സ്റ്റേഷൻ 
എന്നീ തീയതികളിൽ നിശ്ചിത സമയത്തും സ്ഥലത്തുംവച്ച് 

കെട്ടിടത്തിന്റെ നിർമ്മാണം --രൂപ 6, 88, 000. 
നടത്തുന്നതായിരിക്കും. ഈ തീയതികളിൽ നടക്കുന്ന ടി 
ടെണ്ടറിന്റെ ഫോറം തലേദിവസം 4 മണിവരെനൽകുന്നതാണ്. 
കൂടുതൽ വിവരങ്ങൾ നെന്മാറ ഡിവിഷണൽ ഫോറസ്റ്റ് 

നിരതദ്രവ്യം - രൂപ 17,200 . 
ഓഫീസിൽ നിന്നോ ആലത്തൂർ, കൊല്ലങ്കോട് ഫോറസ്റ്റ് 

ദർഘാസ് ഫോറങ്ങൾ 27 -8-2010 - ന് ഉച്ചയ്ക്ക് ഒരു മണി 
റെയിഞ്ച് ഓഫീസുകളിൽ നിന്നോ അറിയാവുന്നതാണ്. ഈ 
ദർ ഘാസ് പരസ്യം വനംവകുപ്പ് വെബ് സൈറ്റിൽ 

- വരെ ഈ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. അംഗീകൃത 
( www. keralaforest.org & www.fmis @ kerala. org) ലഭ്യമാണ്. കരാറുകാർ അവരുടെ രജിസ്ട്രേഷൻ കാർഡിന്റെ സാക്ഷ്യപ്പെടു 

ത്തിയ പകർപ്പ് ഹാജരാക്കിയാൽ മാത്രമേ മുദ്രവച്ച ഫോറ 
പട്ടിക 

ങ്ങൾ ലഭിക്കുകയുള്ളൂ. ദർഘാസുകൾ അന്നേ ദിവസം വൈകു 
കമ പ്രവൃത്തിയുടെ പേരും 

നിരത 

ന്നേരം 3 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
നമ്പർ അടങ്കൽ തുകയും 

ദ്രവ്യം 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടു 
രൂപ് 

ത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോതുറന്ന് പരിശോധിക്കുന്നതാണ്. 
കൊല്ലങ്കോട് ഫോറസ്റ്റ് റെയിഞ്ചിന്റെ 

ദർഘാസിനോടൊപ്പം നിശ്ചിത നിര തദവ്യം ഏതെങ്കിലും 
പരിധിയിൽ വരുന്ന കരിമല (ചെമ്പകപാലം) 

അംഗീകൃത ബാങ്കിൽ അടച്ച് കോഴിക്കോട് ഡിവിഷണൽ 
എന്ന സ്ഥലത്ത് കൾവർട്ട് നിർമ്മാണം - 

ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ മാറത്തക്ക വിധം പ്ളഡ്ജ് 
രൂപ 1,30, 000 

ചെയ്ത ഡി . ഡി., ദേശീയ സമ്പാദ്യ പദ്ധതി സർട്ടിഫിക്കറ്റ്, 
2 നെല്ലിയാമ്പതിറെഞ്ചിയിലെ കെ .എഫ്. ഡി. സി. 

സ്ഥിരനിക്ഷേപ സർട്ടിഫിക്കറ്റ്, മുതലായവയിൽ ഏതെങ്കിലും 
റോഡിൽ കൾവർട്ടിന്റെ നിർമ്മാണം - 

ഒന്ന് സഹിതം ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. കൂടാതെ ദർഘാസിനൊപ്പം 
രൂപ 90,000 

2 , 250 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ ഒപ്പിട്ട നിശ്ചിതമാതൃകയിലുള്ള 
3 നെല്ലിയാമ്പതി റെയിഞ്ചിലെ റോസറി 

ഒരു പ്രാഥമികഎഗ്രിമെന്റ് കൂടി സമർപ്പിക്കേണ്ടതാണ്. മേൽപ്പ 
എസ്റ്റേറ്റിൽ കളത്തിന്റെ മെയിന്റനൻസ് 

റഞ്ഞ വിധത്തിൽ നിരതദ്രവ്യം ഉള്ളടക്കം ചെയ്യാത്ത തോ 
പ്രവർത്തികൾ - രൂപ 2,85,000 

7,150 

നിശ്ചിത മാതൃകയിലുള്ള എഗ്രിമെന്റ് പൂരിപ്പിച്ച് സമർപ്പിക്കാത്തതോ, 
4 നെല്ലിയാമ്പതി റെയിഞ്ചിലെ നേർച്ചപാറയിൽ 

ഭാഗികമായതോ ആയ ടെണ്ടറുകൾ നിരസിക്കുന്നതായിരിക്കും. 
ചപ്പാത്ത് നിർമ്മാണം - രൂപ 1,82,500 

4, 600 

ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും 
കൊല്ലങ്കോട് റെയിഞ്ചിലെ കൈകാട്ടയിൽ 

തിരികെ നൽകുന്നതല്ല . ടെണ്ടർ ഭാഗികമായോ പൂർണ്ണമായോ 
സ്റ്റാഫ് ക്വാർട്ടേഴ്സ് നിർമ്മാണം - രൂപ 7 ,70,000 19,250 

നിര സിക്കു വാ നുള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് 
-- കൊല്ലങ്കോട് റെയിഞ്ചിലെ ഓഫീസ് കെട്ടിട 

ഓഫീസറിൽ നിഷ്പതമാ യിരിക്കും. മേൽപ്പറഞ്ഞ ടെണ്ടർ 
ത്തിനു മുകളിൽ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് 
നിർമ്മാണം - രൂപ 1,96,000 

4 ,900 

തീയതി ഒരു പൊതുഅവധി ദിവസമായി പ്രഖ്യാപിക്കപ്പെടുക 
ദർ ഘാസ് ഫോറത്തിന്റെ വില - കമനമ്പർ 5 - ന് 

യോ മറ്റ് കാരണങ്ങളാൽ അന്നേദിവസം ടെണ്ടർ നടത്താൻ 
രൂപ 700 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് രൂപ 400 + വാറ്റ്. 

കഴിയാതെ വരികയോ ചെയ്യുന്നപക്ഷം പ്രസ്തുത ടെണ്ടർ 
ദർഘാസ് ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും 

തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ സ്ഥലത്തും 
സമയവും - 7 - 9- 2010 വൈകുന്നേരം 4 മണി വരെ. 

സമയത്തുംവച്ച് അതേ വ്യവസ്ഥകളും അനുസരിച്ച് ടെണ്ടർ 
ദർഘാസ് ഫോറം സമർപ്പിക്കേണ്ട അവസാന തീയതിയും നടപടി ക്രമങ്ങൾ നടത്തുന്നതായിരിക്കും. 
സമയവും 8 - 9 - 2010 - ന് രാവിലെ 11 മണി. 

മേൽ പറഞ്ഞ തീയതിയിൽ ടെണ്ടർ നടക്കാതിരുന്നാൽ 
- ദർഘാസ് ഫോറം തുറക്കുന്ന തീയതിയും സമയവും 
സ്ഥലവും - 8 - 9 - 2010 ഉച്ചയ്ക്ക് 12 മണിക്ക്, ഡിവിഷണൽ 

അ ത നു സരിച്ചുള്ള പ്രവർത്തികൾ 2 - 9 - 2010 - നും അന്നും 
ഫോറസ്റ്റ് ഓഫീസ്, നെൻമാറ. 

നടക്കാതെവന്നാൽ 9 - 9 - 2010, 16 - 9 - 2010 എന്നീ തീയതികളിൽ 
- ജോലി പൂർത്തിയാക്കേണ്ട കാലാവധി - എഗ്രിമെന്റ് ക്രമമനുസരിച്ച് മേൽപ്പറഞ്ഞ സ്ഥലത്തും സമയത്തും ഇതേ 
തീയതി മുതൽ 6 മാസമോ 31- 3-2011 തീയതിയോ ഏതാണോ വ്യവസ്ഥകൾക്കനുസരിച്ച് ടെണ്ടർ നടപടിക്രമങ്ങൾ നടത്തുന്ന 
ആദ്യം. 

തിനായി പരിഗണിക്കുന്നതായിരിക്കും. 
Divisional Forest Office , 

(Sd.) 

- ദർ ഘാ സ് ഫോറ ത്തിന്റെ വില 5, 000 രൂപ മുതൽ 
Nemmara . Divisional Forest Officer. 

50,000 രൂപവരെ അടങ്കൽ തുകയ്ക്കുള്ള ജോലികൾക്ക് 300 രൂപ 

+ വാറ്റും 50,000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ അടങ്കൽ 
കോഴിക്കോട് ഡിവിഷൻ 

തുകയുള്ളവയ്ക്ക് അടങ്കൽ തുകയുടെ 0.20 % + വാറ്റും ഏറ്റവും 
ദർഘാസ് പരസ്യം 

കുറഞ്ഞത് 400 രൂപ + വാറ്റും ഏറ്റവും കൂടിയത് 1,500 രൂപ + 

വാറ്റും ഒടുക്കേണ്ടതാണ്. 
നമ്പർ ഡി -4451 ( എ ) / 2010 . 

2010 ജൂ ലൈ 26. 

- കൂടാതെ സിവിൽ വർക്കുകൾക്ക് പി. ഡബ്ലിയു . ഡി. യിലും 
കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഡിവിഷനിൽ 

വനംവകുപ്പിലും നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ 
താമരശ്ശേരി റെയിഞ്ചിൽപ്പെടുന്ന താഴെപ്പറയുന്ന മരാമത്ത് ടെണ്ടറിനും ബാധകമായിരിക്കുന്നതാണ്. 
പ്രവർത്തികൾക്കായി പ്രത്യേകം പ്രത്യേകം മുദ്രവച്ച സീൽ 
ചെയ്ത ദർഘാസുകൾ കേരള പൊതുമരാമത്ത് വകുപ്പിലെ 

ഡിവിഷണൽ ഫോറസ്റ്റ് 

( ഒപ്പ്) 
അംഗീകത കരാറുകാരിൽ നിന്നും 27 - 8 - 2010 -ാം തീയതി 
വൈകു ന്നേരം 2.30 മണിക്ക് മുമ്പായി ഈ ഓഫീസിൽ 

ഓഫീസ്, കോഴിക്കോട്. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 
ലഭിക്കത്തക്കവിധം ക്ഷണിച്ചുകൊള്ളുന്നു . 


17th Aug . 2010 ] 


FOREST DEPARTMENT 


420 


WAYANAD WILDLIFE DIVISION 

SULTHAN BATHERY 


TENDER NOTICE 
No. W6) 4426 /2010 . 

19th 
19th July 2010 . 

July 
Separate competitive sealed tenders are invited by 
the undersigned on behalf of Governor of Kerala in the 
prescribed form from eligible contractors registered with 
Kerala PWD for the following civil works in Muthanga , 
Kurichiyat and Tholpetty Forest Ranges of Wayanad 
Wildlife Division during 2010 - 11 . 


SCHEDULE 


EMD 


Sl. 
No . 


Name of Work 
with Estimate Amount 


Rs. 


1 


Passport etc . along with Registration Certificate in original 
to get the tender form . The tender form should be 
properly filled up and should be submitted on or before 
3 p . m . on the date of tender. It should be accompanied 
by all necessary documents along with Earnest Money 
Deposit by way of bankers DD or fixed deposit or 
National Saving Certificates pledged in favour of Wildlife 
Warden , Wayand Wildlife Division , Sulthan Bathery 
payable at Sulthan Bathery . The intending tenderers should 
also furnish a preliminary agreement in stamp paper worth 
Rs. 50 along with tender for each work . Incomplete tender 
or tenders without necessary documents or tenders not in 
accordance with tender conditions will not be accepted . 
Tenders will be opened by the Wildlife Warden or an 
officer authorised by him at 4 p . m . on the same day, in 
the presence of those tenderers who are present at that 
time. The Wildlife Warden reserves the right to reject any 
tender, either partly or wholly without assigning any 
reason thereof. If the tender could not be conducted on 
the notified date due to any reason , it will be conducted 
at the same place and time on the next working day as 
per the same conditions. 

If the tender for all works or any of the work could 
not be conducted on the said date /dates, the tender for 
such work /works will be conducted at the above place 
and time with same conditions on 3 -9 - 2010 . If the tender 
could not be conducted on that day, it will be conducted 
on 8 - 9 - 2010 . If it could not be conducted on that day 
also , it will be conducted on 15 - 9 -2010 . All existing rules, 
regulations, directions , conditions etc . prevailing in Kerala 
PWD and Kerala Forest Department and Store Purchase 
Department in respect of civil works shall be applicable to 
these works and tender also . 

-- കേരള ഗവർണ്ണർക്കുവേണ്ടി വയനാട് വൈൽഡ് ലൈഫ് 
w0104 M108 22070 ) 633 , 605086g| $ 1, A2Olofjoš 2009 

ഫോറസ്റ്റ് റെയിഞ്ചുകളിൽ താഴെപ്പറയുന്ന മരാമത്ത് പ്രവർത്തി 
കൾ ചെയ്യുന്നതിനായി മത്സര സ്വഭാവമുള്ളതും പ്രത്യേകം 
പ്രത്യേകം മുദ്രവച്ച് സീൽ ചെയ്തതുമായ ദർഘാസുകൾ 

കേരള പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽ 
mlm20 27 - 8 - 2010 - 00 01001 600102GMOO 3 omlos 
മുമ്പായി സുൽത്താൻബത്തേരിയിലുള്ള വയനാട് വൈൽഡ് 

ലൈഫ് വാർഡിന്റെ ആഫീസിൽ ലഭിക്കത്തക്കവിധം ക്ഷണിച്ചു 
OD033 )M . 

പട്ടിക 


Construction of Type — I Quarters at 
Noolpuzha in Muthanga Range during 
2010 - 11 - Rs. 5 Lakhs 

12 ,500 
Construction of Type I Quarters at 
Chethalayam in Kurichiate Range during 
2010 - 11 — Rs. 5 Lakhs 

12,500 
Soling of Iron Bridge Road 2nd reach in 
Muthanga Range during 2010 - 11 
- Rs. 5 Lakhs 

12 ,500 
Improvement/Maintenance of culvert at 
Randampalam in Tholpetty Range during 
2010 - 11 - Rs. 1.80 Lakhs 

4 ,500 
Improvement of the Check Dam at 
Valiyanaikatty in Tholpetty Range during 
2010 -11 — Rs. 0 .97 Lakhs 

2,425 


3 


5 


Cost of tender formRs. 1,000 + VAT for Sl. Nos. 1, 
2 , 3 and Rs. 400 + VAT for Sl. Nos. 4 and 5 . 

Last date and time for receipt application of tender 
form — 27 -8 -2010 , 1 p . m . 

Last date and time for receipt of tender 
27 -8 - 2010 , 3 p. m . 

Date and time of opening the tender — 27 -8 - 2010 , 
4 p . m . 

Eligibility of the contractor — C Class and above 

Period of completion — upto 5 months for Sl. Nos. 
1 and 2 , upto 2 months for Sl. Nos. 3, 4 and up to 1 
month for Sl. No. 5. 

The tender is fixed to be conducted on 27 - 8 - 2010 
at the office of the Wildlife Warden , Wayanad Wildlife 
Division, Sulthan Bathery . The tender forms can be 
purchased from the office of the undersigned during 
office hours upto 1 p . m . on all working days till the 
tender date . Cost of tender form is non refundable . The 
intending tenderer should apply with proof of identity 
such as Electoral Identity Card , Driving Licence , Indian 


കമ 
നമ്പർ 


പ്രവർത്തിയുടെ പേരും 
ഏകദേശ അടങ്കൽ തുകയും 


നിരതദ്രവ്യം 

രൂപ് 


( 1) 


(2 ) 


- 


(3 ) 


12 ,500 


| 1 മുത്തങ്ങ റെയിഞ്ചിൽ നൂൽപ്പുഴയിൽ ഒരു 

60529- 1 Do@csón momomo 2010 - 11 
രൂപ 5 ലക്ഷം 
കുറിച്യാട് റെയിഞ്ചിൽ ചെതലയത്ത് ഒരു 
6651- 1 IOôssẽõ plo2206Do 2010 - 11 
0015 e1840 


12,500 


17th AUG 2010 ] 


FOREST DEPARTMENT 


421 


( 1) 


- (2) 


3 മുത്തങ്ങ റെയിഞ്ചിൽ അയേൺ ബ്രിഡ്ജ് 

റോഡ് രണ്ടാം റീച്ചിന്റെ സോളിംഗ് 2010 -1 
രൂപ 5.00 ലക്ഷം 


12 ,500 


4 ,500 


4 തോൽപ്പെട്ടി റെയിഞ്ചിൽ രണ്ടാംപാലം എന്ന 

സ്ഥലത്ത് കൾവെർട്ട് പുനരുദ്ധാരണം 
2010 - 11 - രൂപ 1.80 ലക്ഷം 
തോൽപ്പെട്ടി റെയിഞ്ചിൽ വലിയനായ്ക്കുട്ടി 
എന്ന സ്ഥലത്ത്ചെക്ക് ഡാമിന്റെ ഇംപൂവ്മെന്റ് 
ജോലി 2010 -11 - രൂപ 0.97 ലക്ഷം 


2 ,425 


തൽ സമയം ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
വയനാട് വൈൽഡ് ലൈഫ് വാർഡനോ അദ്ദേഹം അധികാര 
പ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥനോതുറക്കുന്നതാണ്. ദർഘാസിനോ 
ടൊപ്പം നിശ്ചിത നിര തദവ്യം ഏതെങ്കിലും അംഗീകൃത 
ബാങ്കിൽ അടച്ച് വയ നാട് വൈൽഡ് ലൈഫ് വാർഡൻ 
സുൽത്താൻ ബത്തേ രി യുടെ പേരിൽ സുൽത്താൻ 
ബത്തേരിയിൽ മാറത്തക്ക വിധം പ്ലഡ്ജ് ചെയ്ത ഡിമാന്റ് 
ഡാഫ്റ്റ്, ദേശീയ സമ്പാദ്യ പദ്ധതി സർട്ടിഫിക്കറ്റ്, 
സ്ഥിര നിക്ഷേപ സർട്ടിഫിക്കറ്റ് മുതലായവയിൽ ഏതെങ്കിലും 
ഒന്ന്ഉള്ളടക്കം ചെയ്യേണ്ടതാകുന്നു . കൂടാതെ ഓരോ ദർഘാസി 
നോടൊപ്പവും 50 രൂപയുടെ മുദ്ര പത്രത്തിൽ ഒപ്പിട്ട നിശ്ചിത 
മാതൃകയിലുള്ളഒരു പ്രാഥമിക ഉടമ്പടികൂടി സമർപ്പിക്കേണ്ടതാണ്. 
മേൽപ്പറഞ്ഞ വിധത്തിൽ നിരതദ്രവ്യം ഉള്ളടക്കം ചെയ്യാത്തതോ 
- നിശ്ചിത മാതൃകയിലുള്ള എഗ്രിമെന്റ് പൂരിപ്പിച്ച് വെയ്ക്കാ 
ത്തതോ അപൂർണ്ണമായതോ ആയ ടെണ്ടറുകൾ നിരസിക്കുന്നതാ 
യിരക്കും. ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു കാരണവ 
ശാലും തിരിച്ച് കൊടുക്കുന്നതല്ല. ടെണ്ടർ ഭാഗികമായോ 
പൂർണ്ണമായോ യാതൊരു കാര ണ വും കൂടാതെ 
മാറ്റിവയ്ക്കുവാനോ നിര സിക്കു വാനോ ഉള്ള അധികാരം 
വൈൽഡ് ലൈഫ് വാർഡ നിൽ നിക്ഷിപ്ത മാ യി രിക്കും. 
മേൽപ്പറഞ്ഞ ടെണ്ടർ തീയതി ഒരു പൊതു അവധിദിവസമായി 
പ്രഖ്യാപിക്കപ്പെടുകയോ മറ്റു കാരണങ്ങളാൽ അന്നേദിവസം 
ടെണ്ടർ നടത്താൻ കഴിയാതെ വരികയോ ചെയ്യുന്നപക്ഷം 
പ്രസ്തുത ടെണ്ടർ തൊട്ടടുത്ത പ്രവർത്തി ദിവസം മേൽപ്പറഞ്ഞ 
സ്ഥലത്തും സമയത്തുംവെച്ച് അതേ വ്യവസ്ഥകൾക്കനുസരിച്ച് 
നടത്തുന്നതായിരിക്കും. 


ദർഘാസ് ഫോറത്തിന്റെ വില - കമ ന മ്പർ 1, 2 , 3 
ഇവയ്ക്ക് രൂപ 1,000 + വാറ്റ്, കമ ന മ്പർ 4 - നും 5- നും രൂപ 
400 + വാറ്റ്. 


ദർഘാസ് ഫോറത്തിനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന 
അവസാന തീയതിയും സമയവും - 27 - 8 - 2010 ഉച്ചയ്ക്ക് 
1 മണിവരെ. 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 27 - 8- 2010 വൈകുന്നേരം 3 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 27 - 8- 2010 
വൈകുന്നേരം 4 മണി. 

കരാ റു കാ രന് വേണ്ടി രാജി സ് ട്രേ ഷൻ യോഗ്യത 
" സി ക്ലാസും ഉപരിയും. 


ജോലി പൂർത്തിയാക്കാനുള്ള കാലാവധി - കമനമ്പർ 
1 - നും 2 - നും 5 മാസം കമനമ്പർ 3 - നും 4 - നും 2 മാസം, 
ക്രമനമ്പർ 5 - ന് 1 മാസം. 

- ദർഘാസ് ഫോറങ്ങൾ ദർഘാസ് തീയതി വരെയുള്ള 
പ്രവർത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1 മണിവരെ വയനാട് 
വൈൽഡ് ലൈഫ് വാർഡിന്റെ ഓഫീസിൽ നിന്നും ലഭിക്കു 
ന്നതാണ്. അംഗീകൃത കരാറുകാർ അവരുടെ രജിസ്ട്രേഷൻ 
കാർഡ്, ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന ഐഡന്റിറ്റി കാർഡ്, 

ഡവിംഗ് ലൈസൻസ്, ഇന്ത്യൻ പാസ്പോർട്ട് മുതലായ 
തിരിച്ചറിയൽ കാർഡുകളിൽ ഒന്നും അപേക്ഷയോടൊപ്പം 
ഹാജരാക്കിയാൽ മാത്രമേ ഫോറങ്ങൾ ലഭിക്കുകയുള്ളൂ. 
ദർ ഘാ സു കൾ 27 - 8 - 2010 - ന് വൈകു ന്നേരം 4 മണിക്ക് 


- മേൽപ്പറഞ്ഞ തീയതിയിൽ ടെണ്ടർ നടക്കാത്ത പ്രവർത്തി 
കൾക്കുള്ള ടെണ്ടറുകൾ 3- 9- 2010 - നും അന്ന് നടക്കാത്തവയ്ക്ക് 
8 - 9 - 2010 - നും അന്നും നട ക്കാ ത്ത വയ്ക്ക് 15 - 9 - 2010 - നും 
മേൽപ്പറഞ്ഞ സ്ഥലത്തും സമയത്തും അതേ വ്യവസ്ഥകൾക്ക 
നു സരിച്ച് നടത്തുന്നതായിരിക്കും. സിവിൽ വർക്കുകൾക്ക് 
പിഡബ്ലൂഡിയിലും വനം വകുപ്പിലും നിലവിലുള്ള എല്ലാ 
വ്യവസ്ഥകളും സ്റ്റോർ പർച്ചേഴ്സ് നിബന്ധനകളും മേൽപ്പറഞ്ഞ 
ജോലികൾക്കും, ടെണ്ടറിനും ബാധകമായിരിക്കും. 


Office of the 

Wildlife Warden, 
Sulthan Bathery. 


( Sd.) 
Wildlife Warden . 


